© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


6th APRIL 2021 ) 


KERALA GAZETTE 


625 


NOTIFICATION 


ഫാം ഇൻഫർമേഷൻ ബറോ , തിരുവനന്തപുരം 


ദർഘാസ് പരസ്യം 


It is hereby notified for the information of all 
authorities concerned and the public that I , 
Madhu Soodanan Karuvath Pulappady , Kizhakkekarammal , 
Mooriyad P. O. , Via Kuthuparamba , Kannur District , 
Pin - 670 643 , holder of Extract of School Admission 


Register with Admission No. 21713 , date of Admission 
23-5-1990 issued by the Headmistress , Kuthuparamba 
High School , as Madhusoodanan in the Election Identity 
Card No. MVG1530575 dated 20-9-2015 issued by the 
Electoral Registration Officer , Kuthuparamba Assembly 
Constituency , in the Ration Card No. 2367153579 
( Sl . No. 3 ) dated 15-3-2017 issued by the Taluk Supply 
Officer , Thalassery , is one and the same person . I have 
embraced Islam Religion from Hindu - Thiyya Community . 
Hereafter I will be a member of Islam Religion and have 
changed my name as Muhammed Zameel and will sign 
accordingly . 

. 


This change will come into effect in all records 


related to me . . 


നമ്പർ ജെ . 474/2021 . 

2021 മാർച്ച് 16 . 
കവടിയാറിൽ പവർ ത്തിക്കു ന്ന കേര ള 

സർക്കാർ 
സ്ഥാപനമായ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2021 ഏപ്രിൽ , 
മേയ് മാസങ്ങളിൽ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ 
നടക്കുന്ന തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള എക്സിബിഷനിൽ 
പങ്കെടുക്കുന്നുണ്ട് . പ്രദർശനത്തിൽ ഫാം ഇൻഫർമേഷൻ 
ബ്യൂറോയുടെ പവലിയൻ നിർമ്മിക്കുന്നതിനും കമനീയമായി 
മോടി പിടിപ്പിക്കുന്നതിനും അനുബന്ധ ജോലികൾ 
ചെയ്യുന്നതിനും മുദ്രവച്ച ദർഘാസുകൾ പവലിയന്റെ 
സ്റ്റാളുകളുടെ നിർമ്മാണം ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള 
പ്രഗൽഭരിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . ടു കവർ സിസ്റ്റം 
( ടെക്നിക്കൽ ബിഡും പസ് ബിഡും ) മാതൃകയിലാണ് 
സ്വീകരിക്കുന്നത് . മേൽ സൂചിപ്പിച്ച ടെക്നിക്കൽ ബിഡും 

പസ് ബിഡും ആ യ വ യുടെ പേരുകൾ ( പസ് തു ത 
കവറുകളുടെ മുകളിലായി രേഖപ്പെടുത്തി ഒരു കവറിലാക്കി 
സമർപ്പിക്കേണ്ടതാണ് . വിശദവിവരങ്ങൾ ഫാം ഇൻഫർമേഷൻ 
ബ്യൂറോയുടെ കവടിയാറിലുള്ള ഓഫീസിൽനിന്നും പ്രവൃത്തി 
സമയങ്ങളിൽ ലഭിക്കുന്നതാണ് . 
അടങ്കൽ തുക 

₹ 

4,00,000 . 
നിരതദ്രവ്യം- X 10,000 . ( പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ 
ഓഫീസർ , ഫാം ഇൻഫർമേഷൻ ബ്യൂറോ , കവടിയാർ പി . ഒ . , 
തിരുവനന്തപുരം -3 എന്ന വിലാസത്തിൽ മാറാവുന്ന ഡിമാന്റ് 
ഡാഫ്റ്റ് ) 
ദർഘാസ് ഫോറത്തിന്റെ വില 

അസ്സൽ - 800 + GST ( 12 % ) 

ഡ്യൂപ്ലിക്കേറ്റ് ? 400 + GST ( 12 % ) 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന അവസാനിക്കുന്ന 
തീയതിയും സമയവും -8-4-2021 , 12 മണി . 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും --- 8-4-2021 , 2 മണി . 

ദർഘാസ് ( ടെക്നിക്കൽ ബിഡ് ) തുറക്കുന്ന തീയതിയും 
സമയവും - 8-4-2021 , 3 മണി . 

വ്യവസ്ഥകൾ 
തൃശൂർപൂരം പ്രദർശനത്തിൽ ഈ വർഷത്തെ വിഷയം 
ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്നതാണ് . 
ടു കവർ സിസ്റ്റം ( ടെക്നിക്കൽ ബിഡ് & പസ് ബിഡ് ) 
മാതൃകയിലാണ് ദർഘാസുകൾ സ്വീകരിക്കുന്നത് . പ്രസ്തുത 
വിഷയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്റ്റാൾ ഡിസൈനിന്റെ 
വിശദ മാ യ 2 ഡി ഡായിംഗും സാങ്കേതിക യോഗ്യത 
തെളിയിക്കുന്ന രേഖകളുമാണ് ടെക് നിക്കൽ കവറിൽ 
ഉൾപ്പെടുത്തേണ്ടത് . പ്രസ്തുത ടെക്നിക്കൽ കവറുകൾ ആദ്യം 
പരിശോധിക്കുന്നതും അതിൽ നിന്നും ടെക്നിക്കൽ കമ്മിറ്റി 
തെരഞ്ഞെടുക്കുന്നവരുടെ മാത്രം തുക രേഖപ്പെടുത്തിയ 
ദർഘാസുകൾ പരിശോധിക്കുന്നതും ടി ദർഘാസുകളിൽ 
ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ ദർഘാസ് 
അംഗീകരിക്കുന്നതുമാണ് . ടക് നിക്കൽ ബിഡുകൾ 
പരിശോധിക്കുമ്പോൾ സമർപ്പിച്ചിട്ടുള്ള 2 ഡി ഡായിംഗിന്റെ 
സാങ്കേതിക മികവും ഗുണമേന്മയും ആകർഷണീയതയും 
കൂടാതെ കരാറുകാരന്റെ മുൻപരിചയവും വിലയിരുത്തി 
യായിരിക്കും കരാറുകാരെ തെരഞ്ഞെടുക്കുന്നത് . 


Mooriyad , 

, 


8-12-2020 . 


MADHU SOODANAN KARUVATH PULAPPADY 


NOTIFICATION 


It is hereby notified for the information of all 


authorities concerned and the public that I , Omana M. , 


Radhakrishna Nilayam , Ukrampadi , Thekkil Ferry P. O. , 
Kasaragod District , Pin - 671 541 , have changed the name 
of my minor daughter Beena Mol M. , holder of S.S.L.C. 
No. V 722902 with Register No. 108336 of March 2020 , 
Birth Certificate with Registration No. 1196/2004 , date of 
Registration 4-3-2004 issued by the Health Inspector Gr . I 
& Registrar of Births & Deaths , Kasaragod Municipality , 


as Beena M. 


This change will come into effect in all records 


related to her . . 


OMANA M. 


421 


626 


KERALA GAZETTE 


[ PART IV 


കരാറുകാരനുണ്ടായിരിക്കേണ്ട സാങ്കേതിക 
യോഗ്യതകളും പ്രവർത്തി പരിചയവും 


ഫിനാൻഷ്യൽ ബിഡ് സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 

കാര്യങ്ങൾ 


ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാരൻ സർ ക്കാർ 
വകുപ്പുകൾക്കുവേണ്ടി പവലിയനോ സ്റ്റാളോ രണ്ടു മോ 
ഒരുക്കിയ ഒരു ആളായിരിക്കണം . പ്രസ്തുത ജോലികൾ കേരള 
സർക്കാർ വകുപ്പുകൾ , അർദ്ധ സർക്കാർ കമ്പനികൾ , 
പാ തുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ യ് ക്കുവേണ്ടി 
ചെയ്തതായിരിക്കണം . മേൽ സൂചിപ്പിച്ച ജോലികളുടെ വർക്ക് 
ഓർഡർ , കരാർ , വർക്ക് 

കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് 
എന്നിവയിലേതെങ്കിലുമോ എല്ലാമാ ടെക് നിക്ക ൽ 
ബിഡിനൊപ്പം സമർപ്പിക്കേണ്ടതാണ് . 


ഫിനാൻഷ്യൽ ബിഡിൽ ഉൾപ്പെടുത്തി സമർപ്പിക്കുന്ന 
ടെണ്ടർ ഫോമിൽ എല്ലാ പേജിലും ഒപ്പു വെയ്ക്കേണ്ടതും 
പൂർണ്ണമായും പൂരിപ്പിക്കേണ്ടതുമാണ് . എല്ലാ നികുതികളും 
ഉൾപ്പെടെയുള്ള തുകയായിരിക്കണം 

ടെണ്ടറിൽ 
രേഖപ്പെടുത്തേണ്ടത് . ടി തുകയ്ക്ക് പുറമെ അധികമായി 
മറ്റൊരു നികുതികളും ഉൾപ്പെടുത്താൻ പാടില്ല . 


ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പവിലിയന്റെ നിർമ്മാണ 

വ്യവസ്ഥകൾ 


ടെക്നിക്കൽ ബിഡ് സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 


( 1 ) പവലിയന്റെ നിർമ്മാണത്തിൽ “ ഹരിതചട്ടം ' കർശനമായി 

പാലിക്കേണ്ടതാണ് . 


1 . 


( 2 } പവലിയൻ 10m X 10m വിസ്താരത്തിൽ നിർമ്മിക്കേ 

ണ്ടതാണ് . പ്രവേശന കവാടം നിർമ്മിക്കുന്നതിനുള്ള 
ആശയങ്ങളും മാതൃകകളും ഫാം ഇൻഫർമേഷൻ 
ബ്യൂറോയിൽ നിന്നും നൽകുന്നതായിരിക്കും ആയതിന് 
ആവശ്യമായ ദീപ സംവിധാനം ഒരുക്കേണ്ടതാണ് . 


( 3 ) മാതൃക യുടെ എല്ലാ ഭാഗങ്ങളും അനുയോജ്യമായ 
നിറങ്ങളുപയോഗിച്ച് 

പെയിന്റ് 
ചെയ്യേണ്ടതാണ് . 


weather 


coat 


ടെക്നിക്കൽ ബിഡിൽ കരാറുകാരൻ മേൽപ്പറഞ്ഞ 
സാങ്കേതിക യോഗ്യതകളും പ്രവർത്തി പരിചയവും 
തെളിയിക്കുന്ന രേഖകൾ ഉൾ പ്പെടുത്തേണ്ടതാണ് . 
മേൽപ്പറഞ്ഞ രീതിയിൽ സമർപ്പിച്ച സാങ്കേതിക 
യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകൾ ക്കു ള്ള 
ആധികാരികത ആവശ്യമ ങ്കിൽ പരിശോധനാ 
വിധേയമാക്കുന്നതാണ് . കൂടാതെ കരാറുകാരന്റെ 
മുൻപരിചയം തെളിയിക്കുന്ന രേഖകളും ടെക്നിക്കൽ 
ബിഡിനൊപ്പം സമർപ്പിക്കേണ്ടതാണ് . 
2. കരാറുകാരൻ ടെക്നിക്കൽ ബിഡിനൊപ്പം പവലിയൻ , 
സ്റ്റാൾ ഡിസൈനിന്റെയും ലേ ഔട്ടിന്റെയും വിശദമായ 
2 ഡി ഡായിംഗ് സമർപ്പിക്കേണ്ടതാണ് . കരാറുകാരൻ 
ടിയാന്റെ സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിച്ച് സ്റ്റാൾ 
വളരെ ആകർഷകവും വിജ്ഞാനപ്രദവുമായ രീതിയിൽ 
ആവശ്യമായ ( പകാശശബ സംവിധാനത്തോടെ 
ഒ രുക്കേണ്ടതാണ് . പ്രസ്തുത സ്റ്റാൾ കൂടുതൽ 
ആകർഷകവും ആശയ സമ്പുഷ്ടവും സമ്മാനാർഹവും 
ആയ രീതിയിൽ ഒരുക്കാൻ കരാറുകാരൻ പ്രത്യേകം 
ശ്രദ്ധിക്കേണ്ടതാണ് . 


( 4 ) പവലിയന്റെ ഉൾവശം , മേൽത്തട്ട് എന്നിവ ജൂട്ട് പേപ്പർ 

മേൽത്തരം തുണി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് . 


( 5 ) പവലിയന്റെ ഉള്ളിൽ മൂന്ന് വശങ്ങളിലും ആഫീസിൽ 

നിന്നും ലഭ്യമാക്കുന്ന ഫോട്ടോകൾ ( നിഷ്കർഷിക്കുന്ന 
വലിപ്പത്തിൽ ) , മാതൃകകൾ , ദൃശ്യങ്ങൾ ( 3 ഡി , 2 ഡി ) 
എന്നിവ പ്രിന്റ് എടുത്ത് , ക്യാമ്പയിൻ ഓഫീസറുടെ 
നിർദ്ദേശാനുസരണം സജ്ജീകരിക്കേണ്ടതാണ് . ആയതിന് 
ആവശ്യമായ ദീപ സംവിധാനം ഒരുക്കേണ്ടതാണ് . 


ഫ o 


3. സ്റ്റാൾ ഡിസൈന് ആവശ്യമായ ലോഗോയും മറ്റു 
വിവരങ്ങളും 

ഇൻ ഫ ർ മേ ഷൻ 

ബ്യറോ 
നൽകുന്നതാണ് . എന്നാൽ കരാറുകാരൻ സ്റ്റാൾ 
ഡിസൈനിംഗിനായി കൂടു തൽ 

വിവരങ്ങൾ 
നിർബന്ധമായും ശേഖരിക്കേണ്ടതും ആയത് പ്രിൻസിപ്പൽ 
ഇൻഫർമേഷൻ ആഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി വിനിയോഗിക്കേണ്ടതുമാണ് . 


( 6 ) പവലിയനുള്ളിൽ ആവശ്യമായ ഉയരത്തിൽ വുഡൻ 
പ് ളാറ്റ് ഫോം നിർമ്മിക്കേണ്ടതാണ് . 

ആ യതിൽ 
മേൽത്തരം കാർപെറ്റ് വിരിച്ച് തയ്യാർ ചെയ്യേണ്ടതാണ് . 


( 7 ) പവലിയനിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് 

വേണ്ടി ഒരു സ്മാൾ സജ്ജീകരിക്കേണ്ടതാണ് . 


തീം 


ഫ 90 


4. കരാറുകാരൻ സമർപ്പിക്കുന്ന 2 ഡി ഡായിംഗിൽ 
3 ഡി മോഡലുകൾ ഉൾപ്പെടുത്തുന്ന സ്ഥലങ്ങൾ 
പ്രത്യേകം മാർക്ക് ചെയ്ത് രേഖപ്പെടുത്തേണ്ടതാണ് . 
5. ഇ.എം.ഡി. തുകയ്ക്കുള്ള ഡിഡി ടെക്നിക്കൽ ബിഡിൽ 
ഉൾപ്പെടുത്തേണ്ടതാണ് . 


( 8 ) പവലിയന്റെ മധ്യഭാഗത്തായി 6m വ്യാസത്തിൽ ഒരു 

ഐലന്റ് സ്ഥാപിക്കേണ്ടതാണ് . 
ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്നും ലഭ്യമാക്കുന്ന 
സാങ്കേതിക വിവരങ്ങൾ അനുസരിച്ചായിരിക്കണം തീം 
ഏരിയ തയ്യാറാക്കേണ്ടത് . 


422 


6th APRIL 2021 ) 


KERALA GAZETTE 


627 


( 9 ) പവലിയ നുള്ളിൽ 

ക്യ ഷി 

വകുപ്പ് വിൽപ്പന 
കേന്ദ്രത്തിനായി സ്റ്റാളിന്റെ മുകളിലും വശങ്ങളിലും 
വെള്ള തുണി പിടിപ്പിച്ച് തയ്യാറാക്കേണ്ടതാണ് . 
ഇതിൽ വിൽപ്പന വസ്തുക്കൾ വയ്ക്കുന്നതിനുള്ള 
പദർശനത്തട്ടുകൾ അഞ്ചണ്ണം നിർമ്മിച്ച് കളർ 
ചെയ്യേണ്ടതാണ് . വിൽപ്പനശാലക്കുവേണ്ടി ഒരു കൗണ്ടർ 
നിർമ്മിക്കണം . 


( 20 ) പവലിയന്റെ നിർമ്മാണത്തിൽ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ 
ഓഫീസർ , 

ക്യാമ്പയിൻ ഓഫീസർ എന്നിവരുടെ 
നിർദ്ദേശങ്ങൾക്കനുസൃതമായി സജ്ജീകരണങ്ങ ൾ 
ഏർപ്പെടുത്തേണ്ടതും ആഫീസിൽനിന്നും ലഭ്യമാക്കുന്ന 
മാതൃകകളും ആശയങ്ങളും അനുസരിച്ച് പവലിയൻ 
സജ്ജീകരിക്കേണ്ടതുമാണ് . പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ 
ഓഫീസർ , 

ക്യാമ്പയിൻ ഒാഫീസർ എന്നിവർ 
പവലിയന്റെ അളവിലും മാതൃകയിലും നിർദ്ദേശിക്കുന്ന 
മാറ്റങ്ങൾ നടപ്പിൽ വരുത്താൻ ക രാറുകാരൻ 
ബാദ്ധ്യസ്ഥനായിരിക്കും . സ്റ്റാൾ | പവലിയ നുമായി 
ബന്ധപ്പെട്ട് അനുബന്ധ ജാലികൾ ചെയ്യാൻ 
കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും . 


ഫാം 


( 10 ) ഒരു സ്റ്റോർ മുറി പവിലിയന്റെ പുറകിലാ യി 
തയ്യാറാക്കേണ്ടതാണ് . 

ഇൻ ഫർ മേ ഷൻ 
ബ്യൂറോയിലെ ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ , 
കമ്പ്യൂട്ടർ എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കു 
ന്നതിനുള്ള സംവിധാനം ഇതിൽ ഒരുക്കേണ്ടതാണ് . 


( 11 ) പവിലിയനിലേയ്ക്കാവശ്യമായ എഴുത്ത് ബോർഡുകൾ 

( ഉദ്ദേശം 20 എണ്ണം 30 സെ . മീ . ) നിർദ്ദേശാനുസരണം 
തയ്യാറാക്കി നൽകേണ്ടതാണ് . 


( 21 ) കോ വിഡ് മാ നദണ്ഡങ്ങൾ 

ഉറപ്പു വരുത്താനു ള്ള 
മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ് . 


( 12 ) പദർശന കവാടത്തിന് അടച്ച് ഉറപ്പുള്ള വാതിലുകൾ 


( 22 ) എല്ലാ പവലിയൻ ജോലികളും റെന്റ് അടിസ്ഥാന 

ത്തിലാണ് പൂർത്തിയാക്കേണ്ടത് . 


സ്ഥാപിക്കേണ്ടതാണ് . 


( 23 ) പവലിയന്റെ നിർമ്മാണം വിലയിരുത്തപ്പെടുന്നതും 


( 13 ) പവലിയൻ മുഴുവനും കമനീയമായി സജ്ജീകരി 

ക്കേണ്ടതാണ് . 


പവലിയൻ 


നിർമ്മാണത്തിൽ 


അ പാക തക ളും 


പക്ഷം 


( 14 ) പ്രദർശന ഹാളിന് ആവശ്യമായ ലൈറ്റുകൾ , പ്ലസ്റ്റുകൾ , 

ഫാനുകൾ എന്നിവ കരാറുകാരൻ സജ്ജമാക്കേണ്ടതാണ് . 


കുറവുകളും വ രു ന്ന 

ആ യ ത നു സരിച്ച് 
പേയ്മെന്റിൽ ആനുപാതികമായി കുറവ് വരുത്താൻ 
പിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർക്ക് പൂർണ്ണ 
അധികാരം ഉണ്ടായിരിക്കും . 


( 15 ) പവലിയൻ ദിവസവും വൃത്തിയാക്കുന്നതിനും വിൽപ്പന 

കേന്ദ്രത്തിലും , തീം ഏരിയയിലും മറ്റ് ഭാഗങ്ങളിലും 
സ്ഥാപിച്ചിരിക്കുന്ന ചെടികളും മറ്റും ദിവസവും 
നനയ്ക്കുന്നതിനുമുള്ള സംവിധാനവും കരാറുകാരൻ 
ഒരുക്കേണ്ടതാണ് . അലങ്കാരത്തിനായി പൂച്ചെടികൾ 
പവലിയനുള്ളിലും പുറത്തുമായി പ്രദർശിപ്പിക്കുന്ന 
തിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് . 


( 24 ) കരാർ ലഭിക്കുന്ന വ്യക്തി നിശ്ചിത വ്യവസ്ഥകൾ 

ഉൾപ്പെടുത്തി X 200 മുദ്രപ്പത്രത്തിൽ കരാർ തയ്യാറാക്കി 
നൽകേണ്ടതാണ് . 


( 25 ) കരാറുകാരൻ പവലിയൻ നിർമ്മാണ ജോലികൾ 

മുഴുവനും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതും 
ഉദ് ഘാടന ചടങ്ങിനു വേണ്ടി സജ്ജീകരണങ്ങൾ 
ഒരുക്കേണ്ടതുമാണ് . 


( 16 ) 42 ഇഞ്ച് എൽ.ഇ.ഡി. 

എൽ.ഇ.ഡി. ടി.വി. ( യു.എസ് . ബി . 
സംവിധാനത്തോട് കൂടിയ ത് കരാറുകാരൻ 
സജ്ജമാക്കേണ്ടതാണ് . 


( 26 ) സർക്കാർ ദർഘാസുകൾക്കുള്ള മറ്റ് വ്യവസ്ഥകൾ 

ഇതിനും ബാധകമായിരിക്കും . 


( 17 ) എക്സിബിഷൻ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കായി 

ഒരു റെസ്റ്റ് റൂം നിർമ്മിക്കേണ്ടതാണ് . അതിനുള്ളിൽ ഒരു 
കട്ടിൽ , ഫാൻ , ലൈറ്റ് മുതലായവ സ്ഥാപിക്കേണ്ടതാണ് . 


( 27 ) തുക ലഭിക്കുന്നതിനായി ബില്ലിന്റെ മൂന്ന് പകർപ്പ് , 

ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ( പാസ്ബുക്ക് പകർപ്പ് , 
പാൻ കാർഡിന്റെ പകർപ്പ് തുടങ്ങിയവ ) എന്നിവ 
സമർപ്പിക്കേണ്ടതാണ് . 


( 18 ) പ്രദർശനം അവസാനിക്കുന്നതുവരെ പവലിയനിൽ 

ഉണ്ടാകുന്ന കേടുപാടുകൾ കരാറുകാരൻ സമ യ 
ബന്ധിതമായി പരിഹരിച്ചുതരേണ്ടതാണ് . 


( 19 ) പവലിയനിലെ ആവശ്യത്തിലേക്ക് 20 കസേരകൾ 

എക്സിബിഷൻ കാലയളവിൽ ലഭ്യമാക്കേണ്ടതാണ് . 


ഫാം ഇൻഫർമേഷൻ ബ്യൂറോ , 

( ഒപ്പ് ) 
കവടിയാർ പി . ഒ . , 

പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ 
തിരുവനന്തപുരം . 

ഓഫീസർ . 


Gaz . No. 1412021 / DTP ( Part IV ) . 


423 


